Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009-2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERN 


R 


T 


ം സാ 


- 


1 


MENT OF 
na 


OF KERAL 


ത 


S 


P 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


19th October 2010 
2010 ഒക്ടോബർ 19 
27th Aswina 1932 
1932 ആശ്വിനം 27 


വാല്യം 55 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ 2 / ഇഇ/ 2010 - 11 . 


2010 സെപ്റ്റംബർ 13. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഇടമലയാർ ഇറിഗേഷൻ 
പ്രോജക്ട് ഡിവിഷൻ നമ്പർ- 2 ചാലക്കുടി, എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് കേരള പൊതുമരാ 
മത്ത് വകുപ്പിൽ രജിസ്ട്രേഷനുള്ള അർഹരായ ഇലക്ട്രിക്കൽ 
കരാറു കാ രിൽനിന്നും പണിയുടെ പേരെഴുതി മുദ്രവച്ച 
പ്രത്യേകം കവറുകളിൽ മത്സരാടിസ്ഥാനത്തിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടി ദർഘാസുകൾ താഴെപ്പറയുന്ന ദിവസം 
ഉച്ചകഴിഞ്ഞ്3- ന് അന്നേദിവസം സന്നിഹിതരായിരിക്കുന്ന കരാ 
റുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ചീഫ് എഞ്ചിനീ - 
യർ, പ്രോജക്ട്- II, തിരുവനന്തപുരം 18 - 6- 2004 - ലെ സർക്കുലർ 
നമ്പർ 3759/ 04 /D5( 3 ) / CIR അനുസരിച്ച് ഇന്ത്യൻ തപാൽ 
വകുപ്പ്മുഖേന രജിസ്റ്റേർഡായി ലഭിക്കുന്ന ദർഘാസുകൾ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. പ്രവർത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്താത്ത ദർഘാസ് കവറുകൾ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധി യാ യാൽ അടുത്ത പ്രവർത്തി ദിവസം അവസാന 
തീയതിയായി കണക്കാക്കേണ്ടതാണ്. തപാലിൽ വരാവുന്ന 
കാലതാമസത്തിന് കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 


പ്രവർത്തിയുടെ പേര് ഐ . ഐ . പി . ആറാട്ടുകടവിലുള്ള 
എൽ. ഐ . സ്കീമിന്റെ 2010 - 11 വർഷത്തെ അറ്റകുറ്റപ്പണികൾ 
- സബ് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ. 

അടങ്കൽ തുക- രൂപ 1,10 ,000. 
നിരതദ്രവ്യം- രൂപ 2,750. 
ദർഘാസിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർ ഘാസ് പ്രമാ ണ ങ്ങ ളുടെ വിൽപ്പ ന തീയതിയും 
സമയവും - 18 - 10 - 2010 , 19 - 10 - 2010, 20 - 10 - 2010 എന്നീ തീയതി 
കളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ. 

- പൂരി പ്പിച്ച ദർഘാസ് പമാ ണ ങ്ങ ൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും -- 28 - 10 - 2010 ഉച്ചകഴിഞ്ഞ് 
2 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28 -10 -2010 
ഉച്ചകഴിഞ്ഞ് 3 മണി. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം. 
കരാറുകാരുടെ ക്ലാസ്സ്- " എ ക്ലാസ്സ്. 

പാ തു മ രാ മത്ത് വകുപ്പിലെ " എ ക്ളാസ് 
രജിസ്ട്രേഷനുള്ള അർഹരായ ഇലക്ട്രിക്കൽ കരാറുകാർക്കു 
മാത്രമേ ദർഘാസ് ലഭ്യമാകുകയുള്ളൂ. 

- ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പു 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 


3rd AUG 2010 ] 


IRRIGATION DEPARTMENT 


528 


നിശ്ചിത വില രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് 
അപേക്ഷിക്കുന്ന നിശ്ചിത വിഭാഗം കരാറുകാർക്ക് താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
വിൽപ്പന ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭി ക്കു ന്ന 
താണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. 
കേരള ജലസേചന വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകളോടൊപ്പം 
നിശ്ചിതഫോറത്തിലുള്ള പ്രകാരം 100 രൂപയുടെ മുദ 
കടലാസിൽ തയ്യാറാക്കിയ പ്രിലിമിനറി എഗ്രിമെന്റ് അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
തിരികെ കൊടുക്കുന്നതല്ല. പ്രിലിമിനറി എഗ്രിമെന്റിന്റെ മാതൃക 
ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരതദ്രവ്യ 
മായി എടുക്കുന്ന നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ 
കിസാൻ വികാസ് പ്രത എന്നിവ എക്സിക്യൂട്ടീവ് എഞ്ചിനീ 
യറുടെ പേരിൽ പണയപ്പെടുത്തിയിരിക്കണം. തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന ദർഘാസിനോടൊപ്പം 
അവരുടെ കൈവശമുള്ള എല്ലാ ജോലികളുടെയും വിശദവിവ 
രങ്ങൾ അടങ്ങിയ ലിസ്റ്റ് സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ 8/3 വകുപ്പ് 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


മാകുന്നു . അടിയന്തിര പ്രാധാന്യമുള്ള പ്രവർത്തിയായതിനാൽ 
കരാറുകാർ തന്നെ ടെണ്ടർ തുറക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ട 
താണ്. 3 മണിക്ക് ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൊറിയർ സർവ്വീസ് 
മുഖേന അയയ്ക്കുന്നദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
തപാൽ തകരാറുകൾമൂലമോ മറ്റോ കാലതാമസം വന്നാൽ ഈ 
ഡിപ്പാർട്ട്മെന്റിന് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഉള്ളതല്ല. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 
തുകയും 79 /എസ്. ഇ ./എസ്. പി. സി./ 2010 - 11 ചിറ്റൂർപുഴ പദ്ധതി 
മൂലത്തറ റഗുലേറ്ററിന്റെ കേടു വന്ന ഭാഗത്തെ കൂട്ടിയിണക്കുന്ന 
ബണ്ടിന്റെ നിർമ്മാണം (പുനർ ദർഘാസ്) രൂപ 25,23,344. 

നിരതദ്രവ്യം - -രൂപ 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില 3,800 + വാറ്റ് + സെസ്സ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 1 മാസം. 
കരാറുകാരുടെ വിഭാഗം - " ബി യും അതിനുമുകളിലും. 
- ദർഘാസ് ( പമാ ണങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
19 -10 -2010, 20- 10 - 2010 എന്നീ തീയതികളിൽ ദർഘാസ് പ്രമാണ 
ത്തിന്റെ വിലയടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കികൊടുക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം 

കൈമാറാൻ പാടുള്ളതല്ല. കേരള പൊതുമരാമത്ത്/ ജലവിഭവ 
വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധന 
കളും ഈ ദർഘാസിനും ബാധകമാണ്. 

- ദർഘാസിനോടൊപ്പം 100 രൂപയുടെ (നൂറ്) മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതും ദർഘാസിന് 
ആവശ്യമായ നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും. അദ്ദേഹത്തിന് ഏതുസമ 
യത്തും മാറ്റത്തക്ക വിധത്തിൽ അധികാരപ്പെടുത്തിയതുമായിരിക്ക 
ണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യ 
മായ നിരതദവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 1989- ലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ 8 ( 2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
- നടത്തുന്ന കരാറുകാരൻ പ്രവൃത്തിയുടെ മൊത്തം ചിലവിന്റെ 
1 ( ഒരു ശത മാ നം ) നിർമ്മാ ണ തൊഴിലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. ഗവൺമെന്റ് ഉത്തരവ് 
നമ്പർ ജി . ഒ . ( പി ) 84 / 97 പി. ഡബ്നു . ആന്റ് റ്റി. തീയതി 
19 - 8 - 1997 - ൽ പറയുന്ന എല്ലാ നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമാണ്. 


കുറിപ്പ്: - ദർഘാസ് ഫോറം വാങ്ങിയതിനുശേഷം ദർഘാസിൽ 

പങ്കെടുക്കാത്ത കോൺട്രാക്ടർമാർക്കെതിരെ നിയമാനു 
സൃതമായ നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. 
[G . O .( P ) No. 154 / 72 /PW dtd . Trivandrum 24th 
July 1972 ] 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഇടമലയാർ ഇറിഗേഷൻ 
പ്രാജക്ട് ഡിവിഷൻ 
നമ്പർ- 2, ചാലക്കുടി. 


(ഒപ്പ്) 
എക് സികട്ടീവ് 
എഞ്ചിനീയർ. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 / 2770/ 2010 . 


2010 ഒക്ടോബർ 6. 


കേരള ഗവർണ്ണർക്കു വേണ്ടി പാലക്കാട് ശിരു വാണി 
പാജക്ട് സർക്കിൾ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
കൊടുത്തിരിക്കുന്ന പ്രവൃത്തിയ്ക്കുവേണ്ടി കേരള പൊതു 
മരാമത്ത്/ ജലവിഭവ വകുപ്പിലെ നിർദ്ദിഷ്ട യോഗ്യതയുള്ള അംഗീ 
കൃത കരാ റു കാ രിൽനിന്നും മത്സ ര അടി സ്ഥാ ന ത്തി ലു 
ള്ളതും മുദ്രവച്ചതും പ്രവൃത്തിയുടെ പേര് പുറത്ത് ആലേഖനം 
ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ ദർഘാസുകൾ 21-10 - 2010 
ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നേരിട്ടോ തപാൽ മുഖേനയോ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 മണിക്ക് തൽസമയം 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ശിരുവാണി പ്രോജക്ട് 
സർക്കിൾ, പാലക്കാട്- 678 012. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


- ( ഒപ്പ്) 


